Reg . No . 02 ). MmuO 
KL / TV ( N )/12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


20 


Om 


ENMENT OF 

त्यावअवत 


A 


yu 


790 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


4th January 2011 
2011 20100) 4 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


beijo 56 


നമ്പർ 


14th Pousha 1932 
1932 60140410 14 


PART III 


Stores Purchase 


Agriculture Department 

TENDER NOTICE 


No. TG II (1 )-48464 /2010 . 

10th December 2010 . 
Applications are invited for registration /approval from 
manufactures/companies for the supply and installation of 
Micro Irrigation (Drip /Sprinkle Irrigation ) Systems in Kerala 
under C . S . S . during the year 2010 - 11 to reach the 
undersigned on or before 14th January 2011 at 3 p . m . 

I. Companies should ensure the following details while 
registration /approval: 

1. Companies either manufacturer all the major Drip/ 
Sprinkler components within their factories i. e . 
colloboration with specialized manufactures and should 
declare the technical details of components proposed to 
be manufactured and supplied . 

2 . Ensure the quality of product, right design and 
prompt free after sale service at least for three years and 
set up service centers at the grass root level . 

3. The company must manufacture at least laterals 
and emitting service ( other than micro tube) and must 
provide guarantee of quality assurance of other 
components which is not manufactured by them . 


4 . The company must supply the BIS marked 
quality materials only . In case the company intends to 
supply imported components they should have the prior 
approval of the Government of India/NCPAH . 

5. The companies will have its own prising systems 
but are requires to submit the same to the state along 
with the request for registration. The installation and 
transportation of charges should also be submitted per 
hectare basis. 

6. The materials should be supplied directly by the 
companies only or their authorized distributors /dealers . 

7. The registered manufacturer should pay 500 as 
application fee at the time of application and sufficient 
security amount as decided by the SMIC after selection . 

8. The companies already registered need not apply 
again . 

II. The application should contain the following 
documents : 

1. An agreement in Kerala Government Stamp 
Paper worth 100 and prescribed that the components 
prices shown in the price list submitted along with 
Registration /Approval will not changed during execution 
and abide Government of India guidelines. 


2 . Price list of all components . 


II . രജിസ്ട്രേഷൻ അംഗീകാരത്തിനുവേണ്ടി താഴെ പറയുന്ന 
പ്രമാണങ്ങൾ ഹാജരാക്കേണ്ടതാണ്; 


3. List of authorized dealers in Kerala with their area 
of operation , full address, Phone Number etc . 


All the conditions laid down on the Government of 
India guidelines for the implementation of the scheme 2010 
is applicable in the registration /approval procedures. 

More details can be had from the office of 
undersigned during office time. 

2010 - 2011 വർഷത്തെ ഡിപ്പ്/ സ്പിംഗ്ലർ ഇറിഗേഷൻ 
പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും സാധന സാമഗ്രികൾ 
വിതരണം/ സ്ഥാപിക്കൽഎന്നിവയ്ക്കുവേണ്ടിയുള്ള അംഗീകാരത്തിന് 
കമ്പനികളിൽനിന്നും അപേക്ഷകൾ 2011 ജനുവരി 14 -ാം തീയതി 

വൈകുന്നേരം 3 മണിക്ക് മുമ്പ്കൃഷി ഡയറക്ടർ ഓഫീസിൽ 
ലഭിക്കത്തക്കവിധത്തിൽ ക്ഷണിക്കുന്നു . 


-- 1. 100 മുഖവിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത 
ത്തിൽ രജിസ്ട്രേഷൻ അംഗീകാരത്തിന് സമർപ്പിക്കുന്ന പ്രസ് 
ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന സാധന സാമഗ്രികളുടെ വിലകൾ 
ഡിപ്പ്/ സ്പ്രിംഗ്ലർ ( മൈക്രോ ഇറിഗേഷൻ സ്ഥാപിക്കൽ സമയത്ത് 
വ്യത്യാസം വരു ത്തു ന്ന ത ല്ല ) എന്നുള്ള സമ്മത പത്രം 
രേഖപ്പെടുത്തി നൽകേണ്ടതാണ്. 

2. എല്ലാ സാധന സാമഗ്രികളുടെയും പ്രസ് ലിസ്റ്റ്. 
3. കേരളത്തിലെ അംഗീകൃത ഡീലേഴ്സ് ലിസ്റ്റ്. 


കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും അറിയാവുന്ന 
താണ്. 


Directorate of Agriculture, 
Thiruvananthapuram . 


(Sd.) 
State Agricultural Engineer. 
For Director of Agriculture. 


- I. രജിസ്ട്രേഷൻ അംഗീകാരത്തിനുവേണ്ടി കമ്പനികൾ 
താഴെ പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണം: 

- 1. കമ്പനികൾ സ്പ്രിംഗ്ലർ, ഡിപ്പ് ഇറിഗേഷൻ/ മൈക്രോ 
ഇറിഗേഷൻ എന്നിവയ്ക്ക് ആവശ്യമുള്ള പ്രധാന സാമഗ്രികൾ 
സ്വന്തം ഫാക്ടറികളിലോ സഹപ്രവർത്തക ഫാക്ടറിയിലോ 
നിർമ്മിച്ചതും സാങ്കേതികജ്ഞാനം ഉള്ളവരുമായിരിക്കണം. 


ദർഘാസ് പരസ്യം 


നമ്പർ സി . 550 / 2010 . 


2010 ഡിസംബർ 3. 


ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വിവിധ വിളകൾക്ക് 
വളം ചേർക്കുന്നതിനും പോട്ടീംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിനു 
മായി 25 ടൺ ഉണക്കിപൊടിച്ച ചാണകപ്പൊടി ആവശ്യമുണ്ട്. 
ആയത് വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 2. ശരിയായ രൂപ ഘടന , ഗുണ മേൻമ , യഥാ സമയ 
വിൽപ്പനാനന്തര സേവനം മുതലായവ ഉണ്ടായിരിക്കേണ്ടതാണ്. 

- 3. കുറഞ്ഞപക്ഷം ലാറ്ററൽസ്, എമിറ്റേർസ് ( മൈക്രോ 
ട്യൂബ്കൂടാതെ) ഉപകരണങ്ങൾ സ്വന്തം കമ്പനികളിൽ ഉൽപ്പാദി 
പ്പിക്കുന്നവയും മറ്റു കമ്പനികളുടെ വിതരണ സാമഗ്രികളിൽ 
പൂർണ്ണമായും ഗുണമേൻമ, ഗ്യാരണ്ടി എന്നിവ ഉണ്ടായിരി 
ക്കുകയും വേണം. 

4. ബി . ഐ . എസ്. ഐ . എസ്. ഐ . മാർക്കുള്ള 
സാധന സാമഗ്രികൾ മാത്രമേ വിതരണം ചെയ്യുവാൻ പാടുള്ളു. 
ഇറക്കുമതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യാ 
ഗവൺമെന്റിന്റെമുൻകൂർ അനുമതി സമ്പാദിച്ചിരിക്കണം. 

5. കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള പ്രസ് ലിസ്റ്റ് ഉണ്ടായി 
രിക്കുകയും രജിസ്ട്രേഷൻ അംഗീകാരത്തിനുള്ള രേഖകളോടൊപ്പം 
സമർപ്പിക്കുകയും ചെയ്തിരിക്കണം. സ്ഥാപിക്ക ലിന്റെയും 
വിതരണത്തിന്റെയും ചെലവുകൾ ഹെക്ടറിന് എത്രയെന്ന് 
പ്രത്യേകം കാണിച്ചിരിക്കണം. അംഗീകൃത ഏജൻസികൾ 
മുഖാന്തിരമേ വിതരണം പാടുള്ളു. 


നിബന്ധനകൾ 
1. മുദ്രവച്ച ടെണ്ടറുകൾ 11-1-2011- ന് വൈകുന്നേരം 4 മണി 

വരെ ഫാം ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
2 . ടെണ്ടർ കവറിന് പുറത്ത്ഉണക്കിപ്പൊടിച്ച ചാണകത്തി 

നുള്ള ടെണ്ടർഎന്നെഴുതി സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 
- ചുങ്കത്തറ എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. 
3. ടെണ്ടറിൽ പങ്കെ ടു ക്കു ന്ന വർ 500 നിര ത ദ വ്യം 

ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
- ടെണ്ടറുകൾ 12 - 1- 2011- ന് ഉച്ചയ്ക്ക് 2.30 - ന് അപ്പോൾ 
ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന 
ടെണ്ടർ താൽക്കാലിക മായി അംഗീക രിക്കു ന്നതും 
മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരത്തിന് 
വിധേയമായി ടെണ്ടർ ഉറപ്പിക്കുന്നതുമാണ്. 
5. ടെണ്ടർ അംഗീ ക രിച്ച് സപ്ല ഓർഡർ ലഭിച്ചു 
കഴി ഞ്ഞാൽ 7 ദിവസത്തിനു ള്ളിൽ ചാണക പ്പൊടി 

വിതരണം ചെയ്യേണ്ടതാണ്. 
6. സാധാരണ സർക്കാർ ടെണ്ടറിനുള്ള എല്ലാ 

വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


6. കമ്പനിയോ കമ്പനി അധികാരപ്പെടുത്തുന്ന വിതരണ 
ക്കാരനോ മാത്രമേ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പാടുള്ളു. 
500 രജിസ്ട്രേഷൻ ഫീസായി ( തിരികെ നൽകുന്നതല്ല ) കൃഷി 
ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന ഡിമാന്റ് 
ഡാറ്റ് സമർപ്പിക്കേണ്ടതാണ്. 


7 . തെര ഞ്ഞ ടു ക്ക പ്പെ ടുന്ന അംഗീക ത കമ്പനി 
എസ്. എം . ഐ . സി. നിർദ്ദേശിക്കുന്ന തുക ഒരു വർഷത്തേക്ക് 
രജിസ്ട്രേഷൻ ഫീസായി നൽകേണ്ടതാണ്. 


- 


വ 


8. കൃഷി വകു പ്പിൽ ഇപ്പോൾ രജി സ് ട്രേ ഷനുള്ള 
കമ്പനികൾ പുതുതായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല . 


ജില്ലാ കൃഷിത്തോട്ടം, 
ചുങ്കത്തറ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ദർഘാസ് പരസ്യം 


നമ്പർ ടിബി ( 3) - 3955 / 2010 . 

2010 ഡിസംബർ 8. 
വയനാട് ജില്ലാ പാഡി ഡെവലപ്മെന്റ് ഏജൻസിക്കു 
വേണ്ടി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, വയനാട് ജില്ലയിലെ 
രജിസ്റ്റർ ചെയ്ത പാടശേഖര സമിതികൾ കർഷക തൊഴിലാളി 
ഗ്രൂപ്പുകൾക്ക് നൽകുന്നതിനായി താഴെ പറയുന്ന കാർഷിക 
യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്ന തിനു വേണ്ടി അംഗീകൃത 
ഉല്പാദകർ/ ഏജൻസികൾ/ പൊതു മേഖലാ സ്ഥാപനങ്ങൾ 
വിതരണക്കാർ തുടങ്ങിയവരിൽനിന്ന് മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിനുപുറത്ത് “ വയനാട് ജില്ലാ പാഡി ഡെവലപ്മെന്റ് 
ഏജൻസി 2010 - 11 കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതി 
നുള്ളദർഘാസ്” എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 

ഇനവിവരം 


- 9 - 12 എച്ച്. പി . ഡീസൽ എഞ്ചിൻ, പവർഡില്ലർ, 540 മി. 
മീറ്റർ റോട്ടറി, ഫോർത്ത് ടൈപ്പ് കേജ് വീൽ, ടെയിൽ സ്കിഡ്, 
മര ത്തിന്റെ ല വ ലർ ( ആ ആഞ്ഞിലി അല്ലെങ്കിൽ വേങ്ങ ) 
2 ,15 X 0 . 28 X 0. 03 മീറ്ററ് അളവ് വിത്ത് ജി . ഐ . പൈപ്പ് 
ഹാൻഡിൽ (അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അളവ്) - 11 എണ്ണം. 

അടങ്കൽ തുക - 15 ,00,000. 
നിരതദ്രവ്യം - ക്വാട്ടുചെയ്യുന്ന തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 2,300 + 4 % വാറ്റ്. 

പകർപ്പ് - 1, 200 + 4 % വാറ്റ്. 
യന്ത്രങ്ങൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാനുള്ള 
കാലാവധി - 15 ദിവസം. 

ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ 
ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
24 - 1 - 2 011 - ന് വൈകു ന്നേരം 5 മണി വരെ വിത ര ണം 
ചെയ്യുന്നതും 25 - 1 - 2011- ന് ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരി 
ക്കു ന്നതും 3 മണിക്ക് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നി 
ദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് ( തിരികെ 
ലഭിക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസ് പ്രമാണ 
ങ്ങൾ നൽകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേ 
ദിവസം പൊതു അവധി പ്രഖ്യാ പിക്ക പ്പെട്ടാൽ അടുത്ത 
(പവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥ യി ലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്ന 
തുമായിരിക്കും. 

-- ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറുവാൻ 
പാടില്ലാത്ത താ കു ന്നു . ട്രഷറിയിൽ നിന്നോ അംഗീകൃത 
ബാങ്കിൽ നിന്നോ പിൻ സിപ്പൽ കൃഷി ഓഫീസർ, 
വയനാടിന്റെ പേർക്ക് പിൻവലിക്കാൻ അധികാരപ്പെടുത്തി 
ഒപ്പിട്ട നിശ്ചിത തുകയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ദർഘാസി 
നോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ഈ 
പ്രവർത്തിക്ക് ദർഘാസ് സമർപ്പിക്കുന്ന സമയത്ത് 100 - ന്റെ 
മുദ്രപ്രതത്തിൽ പാഥ മിക ഉടമ്പടി വയ് ക്കേ ണ്ട താ ണ് . 
ദർഘാസിനെ സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും 
തീരുമാനങ്ങളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ് തീയതി മാറ്റി 
വയ്ക്കുന്നതിനും ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരുപാ 
ധികം നിരസിക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, 

( ഒപ്പ്) 
വയനാട്. 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 


